COMRADEST OY KERALA 

1970 


Reg. No. K 107 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol . XV) 


Trivandrum , Thursday, 20th August 1970 / 29th Sravana 1992 


(No. 24s 


Ref. B. 1556 ;70 (L. T.) 


ഫാറം 


ഡി 


12 എഫ്എന്ന വകുപ്പ് (13 -ാം ഉപവകുപ്പ് പ്രകാരമുള്ള 

പൊതുനോട്ടീസ് 

[ 1 (1 ) എന്ന ചട്ടം നോക്കുക) 
കൊണ്ടോട്ടി ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് ആഫീസർ - കം - ലാൻഡ് ട്രൈബ്യൂണൽ പുറപ്പെടുവിക്കുന്ന 

പൊനോട്ടീസ്ആക്കെല്ലാം ബാധകമോ അവക്കെല്ലാം. 
താഴെചേർത്തിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന ഭൂമികൾ നടപ്പുകുടിയാന്മാരുടെ കൈവശമാണെന്നും പ്രസ്തുത 
മികളെ സംബന്ധിച്ചുള്ള ഭൂവുടമകളുടേയും / മദ്ധ്യവർത്തികളുടേയും അവകാശവും | ഉടമാവകാശവും | അവകാശബന്ധവും, 
72 -ാം വകുപ്പുപ്രകാരം ഗവണ്മെൻറിൽ നിക്ഷിപ്തമായിട്ടുണ്ടെന്നും ലാൻഡ് ട്രൈബ്യൂണലിനു് അറിവുളതിനാലും, 

അങ്ങിനെ നിക്ഷിപ്തമായ അവകാശവും ഉടമാവകാശവം, അവകാശബന്ധവും പ്രസ്തുത ഭൂമികളുടെ നടപ്പുകുടിയാന്മാ 
പതിച്ചുകൊടുക്കുവാൻ ലാൻഡ് ട്രൈബ്യൂണൽ ഉദ്ദേശിക്കുന്നതിനാലും, 

ഭൂമികളുടെ ഭൂവുടമകൾക്കും മദ്ധ്യവത്തികൾക്കും നടപ്പുകുടിയാന്മാകം അങ്ങനെയുള്ള അവകാശത്തിന്മേലും ഉടമാവ 
കാശത്തിന്മേലും അവകാശബന്ധത്തിന്മേലും ചാർജ്ചെയ്തിട്ടുള്ള കുടിക്കടങ്ങളുടെ കൈവശക്കാക്കി. അങ്ങനെയുള്ള അവകാ 
" ത്തിന്മേലും | ഉടമാവകാശത്തിന്മേലും, അവകാശബന്ധത്തിന്മേലും കാലം ചെയ്തിട്ടുള്ള സംരക്ഷണചെലവിനോ അഥവാ 
ജീവനാംശത്തിനോ അവകാശപ്പെട്ടവം, നിർദ്ദിഷ്ട പതിച്ചു കൊടുക്കലിനും അതോടു ബന്ധപ്പെട്ട കാര്യങ്ങളും സംബന്ധി 
ച്ചുള്ള അവരുടെ തേർച്ചകളും ആക്ഷേപങ്ങളും വല്ലതുമുണ്ടെങ്കിൽ അവ രേഖാമൂലമായി കൊണ്ടോട്ടി ബ്ലോക്കോഫീസിൽ 
വച്ചു് 1970 സെപ്ററംബർ 5 -ാം തീയതി രാവിലെ 10 മണിക്ക് ലാൻഡ് ട്രൈബുണൽമുമ്പാകെ ബോധിപ്പിക്കുന്നതിനും, 
അവരുടെ യഥാക്രമമുള്ള തേർച്ചകൾ തെളിയിക്കുന്നതിനുള്ളതോ അഥവാ ആക്ഷേപങ്ങൾക്ക്ഉപോൽബലകമായുള്ളതോ ആയ 
ബന്ധപ്പെട്ട എല്ലാ രേഖകളോടും കൂടി മേൽപ്പറഞ്ഞ ദിവസം മേൽപ്പറഞ്ഞ സമയത്തും, സ്ഥലത്തും നേരിട്ടോ അഥവാ വക്കീൽ 
മുഖാന്തിരമോഅല്ലെങ്കിൽ അംഗീകൃത ഏജൻ മുഖാന്തിരമോ അതിന്റെ മുമ്പാകെ ഹാജരാകുന്നതിനും ഇതിനാൽ നോട്ടീസ 


നൽകുന്നു, 


ഇതിനു വീഴ വരുത്തുന്നപക്ഷം പതിച്ച് കൊടുക്കൽ സംബന്ധിച്ച നടപടികൾ അവരുടെ അഭാവത്തിൽ കേൾക്കുകയ . 
തീരുമാനിക്കുകയും ചെയ്യുന്നതാണെന്നു ബന്ധപ്പെട്ട എല്ലാ ആളുകളേയും അറിയിച്ചുകൊള്ളുന്നു. 


YENTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRECA, 

TRIVANDRUM , 1970. 


പട്ടിക 


അപേക്ഷ നമ്പർ 

തല്ലെങ്കിൽ 
നമ്പർ സ്വമേധയായുള്ള 

നടപടിയുടെ 
നമ്പർ 


വില്ലേ 


താലൂക്ക 


സവ്വേ നമ്പരോ 
അല്ലെങ്കിൽ ഭൂമി 
തിരിച്ചറിയാൻ 
മതിയായ ഭൂമി 
യുടെ വിവര 

ണം മാ 


ഭൂമിയുടെ 

സുമാർ 
വിസ്തീർണ്ണം 


നടപ്പുകുടിയാൻ 
പേരും മേൽവിലാ 
സവും (അറിവി 
ടത്തോളം 


ഭൂവുടമയുടെ പേരും 
മേൽവിലാസവും 
( അറിവുള്ളിട 

ത്താളം) 


മധ്യവർത്തികളുടെ 

പേരുകളും 
മേൽവിലാ 
സങ്ങളും ( അറിവ 
ള്ളിടത്താളം) 


സ . 


(6 ) 


( 5) 


( 7 ) 


( 3 ) 


(9 ) 


(1 ) 


(2 ) 


10 


00 


0.A. 26 10 


174/1B , 


കീഴുപറമ്പ 


ഏറനാടും 


181/2, 180 


കോലത്തുംതൊടി 

അബ്ദുൾ 
ജബ്ബാർ, P. 0 , കീഴുപറമ്പ , 
മലപ്പുറം 


നടുവത്തടത്തില്ലത്ത്കൃഷ്ണൻ 
നമ്പൂതിരിപ്പാട്, P. 0. കീഴു 
പറമ്പ , മലപ്പുറം 


0 


65 


0.A. 31 ( 70 


( ട്രി ) 


328/12 


, 


കുഴിമണ 


(1) വൈത്തല പറമ്പിൽ വീരാൻ 

മൊയ്തീൻ, ക 3 e ണ്ടാ ട്ടി 

അംശം കൊളത്തൂർ ദേശം 
( 2) മകൻ മൊയ്തീൻ 


എടുക്കോട മാതം 

കത്ത 
മോയിൻ മകൾ ആയിഷക്കുട്ടി, 
കഴിമണ്ണ അംശം, കിഴിശ്ശേരി 
CBUD . 


3 


363/1 


കൊണ്ടോട്ടി 


80 


( 61 ) 


3 


0.A, 34 o 


(1 ) ചാലക്കാട്ട് കൃഷ്ണൻ 
( 2 ) 

വ ല ാ യ ധ ന 
കൊണ്ടാട്ടി അംശം കൊള 
വർ ദേശം 


കിടക്കാട്ട് പുത്തൻ പീടികയ രാ 
കുഞ്ഞഹമ്മദ്, Slo മമ്മദ 
നെടിയിരുപ്പ് അംശം ദേശം 


3 


363/ 1A 


04 


( 3) 


( ടി ) 


0..A . 35,70 


ചാലമ്പാട്ട് രാമൻ SIം ചാരു, 
കൊണ്ടാട്ടി അംശം, കൊള 
ത്തർ ദേശം 


കീടക്കാട്ട് പുത്തൻ പീടികക്കൽ 
കുഞ്ഞഹമ്മദ്, S്വം മമ്മദ്, 
നെടിയിരുപ്പ് അംശം ദേശം 


0 


03 


- 51 


5 


c.A. 56,70 


( 1 ) 


( 1) പലകോടൻ ചെറിയമ്മത്, കലറകളാട്ടുമ്മൽ ബിയ്യാത്തുമ്മ, 
( 2) ( ക ട്ടി യ വ ൾ , മങ്ങാട്ട : 11 1. കുഴിമണ്ണ അംശം, കിഴിശ്ശേരി 
ചാലിൽ ഉമ്മര്യ കൊണ്ടോട്ടി GBUDO 
അംശം നീറാട്ട് ദേശം 


36) 2 


99 


6 


0.A. 57 70 


( ട് 


മുതുവെട്ട കമ്മിണി Sം നാട്ടി 
കൊണ്ടോട്ടി അംശം കൊള 
ർ ദേശം 


(1 ) ക ക 2 2 2 0 5 1 തങ്ങൾ , 

കൊണ്ടോട്ടി 
( 2 ) കീടക്കാട്ട്പുത്തൻ പീടിക 
ക്കൽമമ്മത് മകൾ കതിയും , 
കോഴിക്കോട ത ാ ല ക്കു 
ചാലപ്പുറം അംശം ദേശം 


.! 


1 - 0.A. 58 ) O 


( 1) 


(61 ) 


326/2 


39 


എറക്കോടൻ കുട്ടപ്പൻ 

മകൾ 
ആയിഷക്കുട്ടി, കൊണ്ടോട്ടി 
അംശം കൊളത്തൂർ ദേശം 


കോഴിക്കോട് പുതിയ കോവി 
ലകത്ത വലിയ തമ്പുരാട്ടി 
കീഴിൽ അമ്പാടി കോവിലകം 


8 


0.A. 59 70 


( 1) 


( 1 ) 


6 ( 6 


0 


31 


പലക്കാടൻ ചെറിയമ്മതം, 
S ]ം ക ഞ ഞ ത് ഹ 0 0 1 
കൊണ്ടോട്ടി അംശം നീറാട 
COUD . 


(1 ) പാറക്കുന്നത്തിരി 

- അലവി 
ക്കുട്ടി, 
( 2 ) മുഹമ്മദ്, S/ം ഉണ്ണീൻകുട്ടി, 
കുഴിമണ്ണ അംശം 


. 


9 


0.A, 62170 


(61) 


കീഴുപറമ്പ 


189/6 


0 


42 


(1) വട്ടപൊയിലിൽ കിട്ടി, 
( 2) താഴെ പറമ്പൻ പാത്തുമ്മ 
ഉമ്മ, ക 19 പ റ വ അംഗം, 
തൃക്കുടയൂർ ദേശം 


(1 ), നടുവത്തടത്തില്ലത്ത്കൃഷ്മൻ 
നമ്പൂതിരിപ്പാട്, കീഴുപറമ്പ 

അംശം, പത്തനാപുരം ദേശം 
( 3 ) മുസലിയാരകത്ത് 

- ഹംസ 
മക്കൾ , വീരാൻകുട്ടി ഹാജി. 
( 3) സഹോദരി പാത്തുമ്മ, ചെറ 
വായൂർ അംശം ദേശം 


10 


0.A. 63170 


( ടി ) 


കൊണ്ടോട്ടി 


363/3 


പെരുമണ്ണാൻകാത്തിൽ കന്നത്ത 
കുട്ടിരാമൻ മകൻ ഉണ്ണിപെരു, 
കൊണ്ടോട്ടി അംശം, കഞ്ഞിര 
പറമ്പ് ദേശം 


കീടക്കാട്ടു” പുത്തൻ പീടികക്കൽ 
കുഞ്ഞഹമ്മദ് S/ o മമ്മദീശ, 
നെടിയിരുപ്പ് അംശം ദേശം, 


1970 ആഗസ്റ്റ് 12 , 


ലാൻഡ് ട്രൈബ്യൂണലിന്റെ ഉത്തരവുപ്രകാരം, 

( ഒപ്പ് ) 
ഹെഡ്മിനിസ്റ്റീരിയൽആഫീസ , 


